CC 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL / TV ( N ) / 634/ 2018-20 


POVERNMENT 


ക 


് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഡിസംബർ 1 
1st December 2020 


വാല്യം 9 


നമ്പർ 


1196 വൃശ്ചികം 16 
16th Vrischikam 1196 


" } 4 


47 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 അഗ്രഹായനം 10 
10th Agrahayana 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


8438 


KERALA GAZETTE 


[PART III 


Payyannur Taluk 


( 2 ) 


നമ്പർ ബി4-13579 2020 . 


തിരുത്തൽ പരസ്യം 


2020 ഒക്ടോബർ 22 . 


റഫ് . ജി1-2446 2020 . 


2020 ഒക്ടോബർ 23 . 


ക . 


ക . 


14-7-2020 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 28 - ൽ , 
( വാല്യം 9 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗ ത്തിൽ പേജ് നമ്പർ 5295 , കമ ന മ്പർ 30 ആയി 
പ്രസിദ്ധപ്പെടുത്തിയ മേൽ നമ്പർ പരസ്യത്തിൽ പരേതന്റെ 
വീട്ടു പേര് 

" മാടായി എന്നത് " മാടായിക്കാരൻ എന്നും 
ക മ ന മ്പർ ( 2 ) " നിതിൻ കാവി ന രി കത്ത് എന്നത് 
" നിതിൻ കാവിന്റരികത്ത് എന്നും തിരുത്തി വായിക്കേണ്ടതാണ്. 


ഹോസ്ഥർഗ്ഗ് താലൂക്കിൽ ക്ലായിക്കോട് വില്ലേജിൽ 
കാര യിച്ചാൽ തിമിരി ദേശത്ത് കിഴക്കേ ക്കു ഴിയിൽ 
വീട്ടിൽ ബാല കൃ ഷ്ണൻ, 

s / o ( ലേ റ്റ് ) 
കേശവൻ, കെ . കെ . എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ സുമിത , കെ . വി . എന്ന വർ സമർപ്പിച്ച 
അ അ ക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 8-5-2020 -ാം തീയതി 
മരിച്ചു പോ യന്നും പരേ തന്റെ അ വ കാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


പേര് 


കമ 
മ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


താലൂക്കാഫീസ്, 
പയ്യന്നൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


1 


ജാനകി, കെ . കെ . 


മാതാവ് 


78 


2 


സുമിത്ര , കെ . വി . 


ഭാര്യ 


42 


3 


അതുല്യ, കെ . കെ . 


മകൾ 


19 


KASARAGOD DISTRICT 


4 


8 


Hosdurg Taluk 


പരസ്യം 


അതുൽ കൃഷ്ണൻ, കെ . കെ . മകൻ 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാ മൂലം ഹോസ്ദുർഗ്ഗ് 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 1 ) 


നമ്പർ ബി2-7131 } 2020 . 


2020 ഒക്ടോബർ 16 . 


( 3 ) 


നമ്പർ ബി4-13580 2020 . 


2020 ഒക്ടോബർ 22 . 


ഹോസ്ദുർഗ്ഗ് താലൂക്കിൽ കോട്ടിക്കുളം വില്ലേജിൽ 
ബേക്കൽ ദേശത്ത് പട്ടേൽ മൻസിലിൽ ടി . എസ് . സാറാബി 
w / o ( L ) ബി . എം . ഹമീദ് എന്നവർ മരിച്ചുപോയെന്നും വിവിധ 
ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതയുടെ മകൻ ബി . എം . സാദിഖ് എന്നയാൾ സമർപ്പിച്ച് 
അപേ ക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 

വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 2-2-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 5 പേരാണ് ഉള്ളതെന്നും അറിവായിരിക്കുന്നു . 


ഹോസ്ഥർഗ്ഗ് താലൂക്കിൽ ക്ലായിക്കോട് വില്ലേജിൽ 
ആട്ടക്കാരൻ മുല തിമിരി ദേശത്ത് വടക്കെപുരയിൽ വീട്ടിൽ 
നാരായണൻ, വി , പി . s / o ( ലേറ്റ്) അന്യ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ സഹോദരി നാരായണി, വി . പി. 
എന്ന വർ സമർപ്പിച്ച് അ അ ക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
7- 10 - 2 009 -ാം തീയതി മരിച്ചു പോ യെന്നും തന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള വയസ് 


പ ര ത 


മ്പർ 


ബന്ധം 


1 


ബി . എം . റഫീഖ് 


മകൻ 


58 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബം 


2 


ബി . എം . സാദിഖ് 


56 


23 


1 


വി . പി . നാരായണി 


സഹോദരി 


73 


3 


ബി . എം . 

ജമാൽ 


54 


93 


2 


വി . പി . മാധവി 


80 


4 


ബി . എം . നൌഷാദ് 


50 


99 


5 


ബി . എം . ഇർഷാദ് 


46 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം ഹോസ്ദുർഗ്ഗ് 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. കാലാവധി 
ക ഴിഞ്ഞാ ത പാൽ മാർഗ്ഗമാ വ രു ന്ന ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാ മൂലം ഹോസ്തുർഗ്ഗ് 
തഹശീൽദാർ മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വ രുന്ന 

ആ ക്ഷേ പ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
ഹോസ്ഥർഗ്ഗ്. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


12 


